Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg. No . രജി. നമ്പർ 

KL/ TV ( N )/12/12 -14 


GOVERN 


പ 


. 


രള സർ 
MENT OF 


ക്കാർ . 


: 


S 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 സെപ്റ്റംബർ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


3rd Aswina 1934 
1934 ആശ്വിനം 3 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


- (1) 


| (2 ) 


26 , 700 


നമ്പർ ഡി1/ 106/2008 / ഇ . ഇ ./ കെ .എൽ. എം . 2012 സെപ്റ്റംബർ 5. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ 
നിന്നും മത്സ രസ്വ ഭാ വമുള്ള മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


2 17/2012- 13 / ഇഇ)/ കെ .എൽ. എം . - കരുനാഗപ്പള്ളി 
മുനിസിപ്പാലിറ്റിയിലെ 31 -ാം ഡിവിഷനിലെ 
വാഴയത്ത് ജംഗ്ഷൻ- കരിനിലത്ത് ജംഗ്ഷൻ 
വാടൂർ സുനാമികോളനി ടി - 10 ,67 ,666 
- 18 / 2 012 - 13 / ഇ ഇ / കെ .എൽ. എം . - ചവറ 
മണ്ഡലത്തിലെ തെക്കുംഭാഗം പഞ്ചായത്തിലെ 
പതി മൂ ന്നാം വാർഡിലെ വാള ത്തിൽ 
ശങ്കരവിലാസം ടി - 9 , 89 , 996 


24, 800 


കമ 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


19 / 2 012 - 13 / ഇ ഇ / കെ .എൽ. എം . - ചവറ 
മണ്ഡലത്തിലെ തെക്കുംഭാഗം പഞ്ചായത്തിലെ 
പ ത്താം വാ ർ ഡി ല ഊ മ്മ രി മ ക്ക് 
ചക്കിട്ടവടക്കതിൽ മുക്ക് ടി - 7,53,124 


നമ്പർ 


18 , 900 


(1) 


- (2) 


20/ 2 012 - 13 / ഇ ഇ / കെ .എൽ. എം . - ചവറ 
മണ്ഡലത്തിലെ നീണ്ടകര പഞ്ചായത്തിലെ 
പത്താം വാ ർ ഡില കു മ്പോ ള ച്ചിറ 
കായൽവാരം ടി - 7,75,083 


19 ,400 


16 / 2012 - 13 / ഇഇ)/ കെ .എൽ. എം . - കരുനാഗപ്പള്ളി 
നിയോജക മണ്ഡലത്തിലെ കരുനാഗപ്പള്ളി 
മുനിസിപ്പാലിറ്റിയിലെ മാർത്തോമാ പള്ളി 
മുതൽ ടാഗോർ ജംഗ് ഷൻ വരെയുള്ള 
റോഡിന്റെ പുനരുദ്ധാരണം- 12,91,481 


32,300 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
2, 000 + 5 % വാറ്റ്, കമ ന മ്പർ 2 - ന് 1, 700 + 5 % വാറ്റ്, 
കമനമ്പർ 3, 4 , 5 ഇവയ്ക്ക് 1, 500 + 5 % വാറ്റ്. 


25th SEPT . 2012 ] 


MARINE DEPARTMENT 


- 88 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
27 - 9 - 2012 രാവിലെ 10 മണി മുതൽ 4 - 10 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ. 


കമ 
നമ്പർ 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


1, 880 


8 / 2012 - 13 / ഇഇ / എച്ച്. ഇ . ഡി .എൻ.( എ ) 
ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിപഞ്ചായ 
ത്തിലെ പെരുമ്പളം- കവല ജെട്ടി റോഡിന്റെ 
മെറ്റലിംഗും ടാറിംഗും - 7,51, 075 
9 / 2012 - 13 / ഇ / എച്ച്. ഇ . ഡി. എൻ.( എ ) 
നബാർഡ് ആർ. ഐ . ഡി.എഫ്. -- പതിയാങ്കര 
ഫിഷ് ലാന്റിംഗ് സെന്ററിലെ ലേലഹാളിന്റെ 
വൈദ്യുതീകരണം - 97,000 


2 ,425 


ദർഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
- 1,500 + 5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 400 + 5 % വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
- 1- 10 - 2012 മുതൽ 5 -10 - 2012 ഉച്ചയ്ക്ക് 12 മണിവരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 5- 10 - 2012, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5- 10 - 2012, 
3 .30 മണി. 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 4 - 10 - 2012, 3 മണി. 

കരാറുകാരന്റെക്ലാസ് " സി യും അതിനുമുകളിലും. 

പ്രവർത്തിയുടെ കാലാവധി ക്രമനമ്പർ 1, 2, 3 ഇവയ്ക്ക് 
3 മാസം; ക്രമനമ്പർ 4 - നും 5 - നും 2 മാസം. 
- ദർഘാസ് ഫോറ ങ്ങ ൾ ഹാർബർ എഞ്ചി നീ യ റിംഗ് 
ഡിവിഷൻ, ആശ്രാമം, കൊല്ലം കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേ ക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് ഉള്ളടക്കം 
ചെയ്ത കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് 
നിശ്ച യിച്ചിട്ടുള്ള അ വ സാ ന ദി വസം ഏതെ ങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതുഅവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 
വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 
നിരതദവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
കെട്ടിവച്ചതിന്റെ രേഖയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന ദിവസമായ 4 - 10 - 2012 
വൈകിട്ട് 3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ 
ഫേം പീരിയഡ്, ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത്വകുപ്പിലെയും ഹാർബർ 
എഞ്ചിനീയറിംഗ് വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ എല്ലാ 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസ് 
പമാ ണം ലഭി ക്കു ന്നതിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിര സിക്കു ന്ന തിനുള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത മാണ്. 
ദർഘാസുകളുടെ സൂക്ഷ്മ പ രി ശോ ധ ന യിൽ ദേശീയ 
സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന 
നൽകുന്നതാണ്. 


കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1- ന് " സി യും അതിനു 
മുകളിലും, ക്രമനമ്പർ 2- ന് " എ ക്ലാസ്. 

- പ്രവർത്തിയുടെ പൂർത്തീകരണ കാലാവധി - ക്രമനമ്പർ 
1 - ന് 4 മാസം, ക്രമനമ്പർ 2 - ന് 1 മാസം. 

ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റി വയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 

( ഒപ്പ്) 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, തുറമുഖ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആശ്രാമം, കൊല്ലം- 2. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


- ( ഒപ്പ്) 


നമ്പർ ഡി6- 1500/ 2012/എസ്. ഇ . 


2012 സെപ്റ്റംബർ 1. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1/ 2312/ 2012/ ഇ. ഇ ./എച്ച്. ഇ . ഡി.എൻ.( എ ). 

- 2012 സെപ്റ്റംബർ 7. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖല , കോഴിക്കോട് 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 
പൊതു മ രാ മത്ത് വകുപ്പ്, ഇറി ഗേ ഷൻ വകു പ്പ്, കേന്ദ് 
പൊതു മരാമത്ത് വകുപ്പ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും മത്സര സ്വഭാവമുള്ള 
- ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത് 
വെവ്വേറെ മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് തപാൽ അഥവാ 
സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ്മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


25th SEPT . 2012 ] 


MARINE DEPARTMENT 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


കമ 
നമ്പർ 


നിരതദ്രവ്യം 


- പവ്യത്തി തീർക്കേണ്ട കാലാവധി - കമന മ്പർ 1 - ന് 
12 മാസം, കമ ന മ്പർ 2 - ന് 8 മാസം, കമന മ്പർ 3, 8, 9 
ഇവയ്ക്ക് 4 മാസം, ക്രമനമ്പർ 4 - ന് 9 മാസം, ക്രമനമ്പർ 
5, 6 , 7 ഇവയ്ക്ക് 3 മാസം. 


| 1 


50 ,000 


ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ഉത്തരമേഖലാ സൂപണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 26 -9 - 2012 മുതൽ 28- 9 - 2012 വൈകുന്നേരം 3 മണിവരെ 
ആ യ തിന്റെ വിലയും വില് പ ന നികു തിയും ( മ ടക്കി 
കൊടുക്കു ന്ന ത ല്ല ) അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. 


50,000 


3 


- 50 / എച്ച്. ഇ . ഡി ./എൻ. സി./ 2012 -13 - കണ്ണൂർ 
ജില്ല - എടക്കാട് ഗ്രാമപഞ്ചായത്ത്-ഏഴര 
കടപ്പുറം- കിഴു ന്ന പ്പാറ ഫിഷ് ലാന്റിംഗ് 
സെന്റർ നിർമ്മാണം- 57 .95 ലക്ഷം 
51 / എച്ച്. ഇ . ഡി .|എൻ. സി ./ 2012 - 13 - ടി 
പരി യാരം ഗ്രാമ പഞ്ചായത്ത്- തീര ദേശ 
റോഡു ക ളുടെ പുനരുദ്ധാരണം- കുപ്പം- 
മുക്കുന്ന് ഇരിങ്ങൽ പാച്ചേനി റോഡ് 
പുനരുദ്ധാരണ പ്രവൃത്തി- 77. 58 ലക്ഷം 
- 52 / എച്ച്. ഇ . ഡി . | എൻ. സി . / 2 0 12 - 13 

കോഴിക്കോട് ജില്ല മൂടാടി ഗ്രാമപഞ്ചായത്ത് 
തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം 
നടു ക്കണ്ടി മു ഹ മ്മദ് സ്മാരക റോഡ് 
പുനരുദ്ധാരണ പ്രവൃത്തി- 32 ലക്ഷം 
53 /എച്ച്. ഇ . ഡി ./ എൻ. സി ./ 2012 - 13 - ടി 
കൊയിലാണ്ടി ഫിഷറി ഹാർബർ- ശുദ്ധജല 
വിതരണ പ്രവൃത്തി- 33.80 ലക്ഷം 
54 / എച്ച് . ഇ . ഡി ./ എ ൻ . സി . | 2012 - 13 
കാസർഗോഡ് ജില്ല - കുമ്പള ഗ്രാമ പഞ്ചായത്ത് 
തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം 
അരിക്കാടി - കടവത്ത്- റിവർ സൈഡ് റോഡ് 
പുനരുദ്ധാരണ പ്രവൃത്തി- 22 ലക്ഷം 
- 55 / എച്ച് . ഇ . ഡി ./ എൻ. സി . / 2012 - 13 - ടി . 
മംഗൽപ്പാടി ഗ്രാമ പഞ്ചായത്ത്- തീര ദേശ 
റോഡുകളുടെപുനരുദ്ധാരണം- ഷാഫി നഗർ 
ജുമാ മസ്ജിദ് ടി - 16. 50 ലക്ഷം 


50,000 


50,000 


50,000 


41.300 


പ്രവൃത്തിക്കുള്ള ദർഘാസ് കവറിലാക്കി പ്രവൃത്തിയുടെ 
പേരും ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ 8 - 10 - 2012 വൈകുന്നേരം 3.30 മണിക്ക് 
മുമ്പായി രജിസ്റർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് 
മാർഗ്ഗം ലഭി ക്കേ ണ്ട താ ണ് . 8 - 10 - 2012 വൈകുന്നേരം 
3.30 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആയത് 
തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ 
ആയാലും സ്വീക രി ക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന 
അ വ സാനദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 
അവധിയായി പ്രഖ്യാപിക്കുക യാ ണെ ങ്കിൽ തൊട്ട് ടു ത്ത 
പ്രവൃത്തി ദിവസം വൈകുന്നേരം 3.30 മണിവരെ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന താ ണ്. ദർഘാസ് പമാ ണങ്ങ ളോ ടൊപ്പം 
- 100 വിലയുള്ള മുദ്രപത ത്തി ൽ നിർദ്ദിഷ്ട ( പാഥ മിക 
ഉട മ്പ ടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പംതന്നെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ഉത്ത ര മേ ഖല , കോഴിക്കോട്- 6 എന്ന പേരിൽ ആവശ്യമായ 
നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം 
ചെയ്യേണ്ടതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ പൂർണ്ണമായും 
പൂരിപ്പിക്കേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്തവ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനദിവസം വൈകുന്നേരം 
4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പിരീഡ് 
ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസംവരെയായിരിക്കും. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ്പരിഗണനയ്ക്കുള്ളമറ്റ് 
അനുബന്ധഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
29-6-2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. റ്റി.) 255 / 2004/ 
എഫ്& പിഡി ഈ ദർഘാസിനും ബാ ധ ക മാ യിരി ക്കും . 
ദർഘാസ് ഫോറ ങ്ങ ൾക്കുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാകുന്നു . 


40 ,000 


7 56/ എച്ച്. ഇ . ഡി. എൻ. സി ./2012 - 13 - മലപ്പുറം 

ജില്ല - പുറത്തൂർ ഗ്രാമ പഞ്ചായത്ത്- തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം- നായർ തോട് 
എസ്. സി. കോളനി റോഡ് പുനരുദ്ധാരണ 

പ്രവൃത്തി- 16 ലക്ഷം 
- 57 / എച്ച്. ഇ . ഡി .| എൻ. സി ./ 2012 - 13 - ടി. 
മം ഗലം ഗ്രാമ പഞ്ചായത്ത്- തീര ദേ ശ 
റോഡുകളുടെപുനരുദ്ധാരണം- കനൽപ്പാടി 
മിച്ചഭൂമി റോഡ് ടി - 29 ലക്ഷം 
9 58/ എച്ച്. ഇ . ഡി .|എൻ. സി . | 2012 - 13 

കോഴി ക്കോ ട് ജില്ല - കോഴി ക്കോ ട് 
കോർപ്പറേ ഷ നിൽ എല ത്തൂർ മേഖല - 
തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം 

വ ങ്ങാ ലി പ ടാ ൾ പമ്പ് റോ ഡ് 
ടി - 36.50 ലക്ഷം 


50 , 000 


50 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 8,700 + 
വാറ്റ്, കമന മ്പർ 2 - ന് 11 ,700 + വാറ്റ്, കമന മ്പർ 3 - ന് 
- 4, 800 + വാറ്റ്, ക്രമനമ്പർ 4 - ന് 5,100 + വാറ്റ്, ക്രമനമ്പർ 
5 - ന് 3, 300 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 2, 500 + വാറ്റ്, 
കമ ന മ്പർ 7 - ന് 2 , 4 0 0 + വാറ്റ് , ക മ ന മ്പർ 8 - ന് 
4,400 + വാറ്റ്, ക്രമനമ്പർ 9- ന് 5, 500 + വാറ്റ്. 

കരാറുകാരന്റെ ക്ലാസ്സ് - കമനമ്പർ 1 - നും 2 - നും " എ 
ക്ലാസ്സും മറ്റുള്ളവയ്ക്ക് " ബി യും അതിലുപരിയും. 


സൂപ്രണ്ടിംഗ്എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 

- ( ഒപ്പ്) 
ഉത്തരമേഖല ,ചക്കോരത്ത്കുളം, സൂപ്രണ്ടിംഗ്എഞ്ചിനീയറുടെ 
എരഞ്ഞിപ്പാലം പോസ്റ്റ്, - പൂർണ്ണ അധിക ചുമതലയുള്ള 
കോഴിക്കോട്-6. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


25th SEPT . 2012 ] 


MARINE DEPARTMENT 


90 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി1 / 919 / 2012. 

2012 സെപ്റ്റംബർ 6. 
- കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കാസർഗോഡ് 
താഴെപറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


1 


പ്രവൃത്തിയുടെ കാലാവധി ക്രമനമ്പർ 1- ന് 3 മാസം, 
| ക്രമനമ്പർ 2 - ന് 2 മാസം. 

കരാറുകാരന്റെ ക്ലാസ് " സി യും ഉപരിയും. 

ദർഘാസ് ( പമാ ണ ങ്ങ ളോ ടൊപ്പം 100 വില യുള്ള 
മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസുകളുടെ ഫേം പീരിയഡ് ദർഘാസുകൾ 
തുറക്കുന്നതുമുതൽ 4 മാസം വരെയായിരിക്കും. 

ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം 
കൂടാതെ ദർഘാസ് റദുചെയ്യുവാനോ/ മാറ്റിവയ്ക്കുവാനോ 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ 
പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കാസർഗോഡിന്റെ 
ആഫീസിൽ നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ ലഭ്യമാണ്. 

- ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെതന്നെ നിര സിക്കു ന്ന തിനുള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാകുന്നു . 


07 / ഇ . ഇ ./ എച്ച് . ഇ . കെ . ജി . ഡി ./ 2012 - 13 
കാ സർ ഗോഡ് മുനിസിപ്പാലിറ്റി 

ന ല്ലി ക്കു ന്ന് ബീച്ച് റോ ഡി ന 
പു ന രു ദ്ധാ ര ണ ത പ വ ത്തിക ൾ - 
ഡി1- 919 / 12 - 10.50 ലക്ഷം 
08 / ഇ . ഇ ./ എച്ച് . ഇ . കെ . ജി . ഡി ./ 2012 - 13 
ചെറു വ ത്തൂർ എഫ്.എൽ. സി . -യുടെ 
പു ന രു ദ്ധാ ര ണ പ വ്യത്തികൾ 

ടാ യ് ലറ്റ് ബ്ലോക്ക് ഗ യിറ്റ് - 
ഡി1 - 884/ 12 - 5.40 ലക്ഷം 


25 ,750 


| 13 , 500 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമന മ്പർ 1 - ന് 
2,300 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1,100 + വാറ്റ്. 

- ദ ർ ഘാസ് പ്രമാണങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും 27 -9 - 2012 മുതൽ 4 - 10 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സമർപ്പിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 4 - 10 - 2012, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 4- 10- 2012 
വൈകുന്നേരം 3.30 മണി. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, കാസർഗോഡ്. 


( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


